Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


IFE - 


Reg. No. KL /TV ( N )/634/2012 -14 


- 


L 


ക 


VERNME 


രള സർക് 
WMENT OF 


കാർ. 


OF KEPALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഫെബ്രുവരി 18 
18th February 2014 

1189 കുംഭം 6 
6th Kumbham 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


- 1935 മാഘം 29 
29th Magha 1935 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


( 1) 


4 


5 


നമ്പർ DGT / 1006/ 2013. 

2014 ജനുവരി 24. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്തൃശ്ശൂർ ജില്ലാ 
ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പ ന്ന രായ കരാ റു കാ രിൽ സ്ഥാപനങ്ങളിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
| കമ - ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ ജോലിയുടെ വിവരവും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
- (1) 

| (3 ) 


66 / 2013 - 14 - മണ്ണുത്തി പന്നി വളർത്തൽ 
കേന്ദ്രത്തിനുവേണ്ടി ചെറുകിട ജല വിതരണ 
പദ്ധതി നടപ്പിലാക്കുക - 3, 45,000 

8 , 650 
- 67 /2013 - 14 തൃശ്ശൂർ കോർപ്പറേഷൻ വൈലോപ്പിള്ളി 

നഗറിൽ ചെറുകിട കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുക - 4,00 , 000 

10 ,000 
68 / 2013 -14 -തൃശ്ശൂർ കോർപ്പറേഷൻ കാച്ചേരി കനാൽ 
പരിസരത്ത് ചെറുകിട കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുക - 4, 00,000 

10, 000 
ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമനമ്പർ 1, 5 , 6 
ഇവയ്ക്ക് 800+ വാറ്റ്; ക്രമനമ്പർ 2, 3 ഇവയ്ക്ക് 400 + വാറ്റ്; 
ക്രമനമ്പർ 4- ന് 700 + വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
14 - 2 - 2014 രാവിലെ 10 മണി മുതൽ 19 - 2 - 2014 ഉച്ചയ്ക്ക് 
1 മണിവരെ. 

-- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
19 - 2 - 2014 പകൽ 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
19 - 2 -2014 പകൽ 4 മണി. 

- ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 31- 3- 2014. 


10 ,000 


2 


63 /2013 - 14 - അവണൂർ പഞ്ചായത്ത്കരോർ 
നഗറിൽ ചെറുകിട കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുക- 4,00,000 
64/2013 -14 - കൈപ്പറമ്പ്പഞ്ചായത്ത്വാർഡിൽ 
അ അ ൻ കു ന്ന് കു ടി സ വ ള്ള പ പ തി 
നടപ്പിലാക്കുക- 1,45,000 
65 /2013 - 14 -തൃശ്ശൂർ ഒല്ലൂരിൽ ഇ . എസ്. ഐ . 

കോർപ്പറേഷനുവേണ്ടിചെറുകിട കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കുക - 1,50,000 


3,650 


| 3 


3,750 


KERALA GAZETTE 


[PART III 


മറ്റു വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ ., 
തൃശ്ശൂർ- 680 002 എന്ന വിലാ സ ത്തിൽ മുക ളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ്ലഭിക്കേണ്ടതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 - ന് 
500 + വാറ്റ്; ക്രമനമ്പർ 2- ന് 1,300 + വാറ്റ്; ക്രമനമ്പർ 
3 - ന് 400 + വാറ്റ്; ക്രമനമ്പർ 4 - ന് 1,400 + വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 
സമയവും - 18 - 2 -2014 രാവിലെ 10 മണി മുതൽ 24- 2 -2014 
ഉച്ചയ്ക്ക് 1 മണിവരെ. 


സ 


- 2 - 2014 


TO 


24 - 2 - 2014 


2. പവ്യത്തി സംബ ന്ധിച്ച കൂടു തൽ വി വ ര ങ്ങ ൾ 
പൂങ്കുന്നത്തുള്ള ഓഫീസിൽ നിന്നും അറി യാ വു 
ന്നതാണ്. 


- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
24 - 2 - 2014 , 3 മണി വരെ. 


3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


ദർ ഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
24 - 2 - 2014 , 4 മണി. 


4. ടെണ്ടർ റദ്ദാക്കു ന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി – ക്രമനമ്പർ 
1 - നും , 2 - നും 30 - 4 - 2014 ; ക്രമനമ്പർ 3 - നും 4 - നും 31- 3 - 2014. 


മറ്റു വ്യവസ്ഥകൾ 


5. ടെണ്ടർ തുറക്കുന്ന ദിവസം എന്തെങ്കിലും 
കാരണവശാൽ അവധി ദിവസമാവുകയാണെങ്കിൽ 
തൊട്ടടുത്ത പവ്യത്തി ദിവസം മേൽപറഞ്ഞ 
അതേ സമ യ ത്തു തന്നെ ദർ ഘാ സ് തുറ ക്കു 
ന്നതായിരിക്കും. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി. ഒ., 
-തൃശ്ശൂർ- 680 002 എന്ന വിലാ സ ത്തിൽ മുകളിൽ 
- സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 


- (2) 


2. പ്രവൃത്തി സംബ ന്ധിച്ച കൂടു തൽ വി വ ര ങ്ങ ൾ 
പൂങ്കുന്നത്തുള്ള ഓഫീസിൽ നിന്നും അറി യാ വു 
ന്നതാണ്. 


3. സർക്കാർ ടെണ്ട റു ക ളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
- നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെടെയുള്ള തീരു മാ ന ങ്ങ 

ളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


1 


നമ്പർ DGT / 1187/ 2013. 

2014 ജനുവരി 29. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്തൃശ്ശൂർ ജില്ലാ 
ഓഫീ സർ താഴെ പറയുന്ന പവ്യ ത്തികൾക്ക് പരിചയ 
സമ്പ ന്ന രാ യ ക രാ റു കാ രിൽ/ സ്ഥാപനങ്ങളിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ ജോലിയുടെ വിവരവും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
69 / 2013 -14 ചേലക്കര പഞ്ചായത്തിൽ നാട്യൻചിറ 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക - 
2 , 35 , 000 

5 , 900 
70 /2013 -14 --കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ 
അടപ്പുട്ടി സെന്റ് ജോർജ്പള്ളി റോഡിൽ 
പുത്തനങ്ങാടി കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുക - 7,20,000 

16 , 250 
71/ 2013 -14 തൃശ്ശൂർ കോർപ്പറേഷനിൽ പുലരി 
നഗർ ചേലുർമന കോളനിയിൽ ചെറുകിട 
കുടിവെള്ളപദ്ധതി നടപ്പിലാക്കുക - 2,00,000 5,000 
72 /2013 - 14 -തൃശ്ശൂർ കോർപ്പറേഷനിൽ വിവിധ 
സ്ഥലങ്ങളിൽ കുഴൽക്കിണറുകൾ നിർമ്മിക്കുക 
( 110 എം . എം . 10 എണ്ണം) - 7, 00, 000 

17 , 5 0 0 


5. ടെണ്ടർ തുറക്കുന്ന ദിവസം എന്തെങ്കിലും 
കാരണവശാൽ അവധി ദിവസമാവുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമ യ ത്തു തന്നെ ദർ ഘാ സ് തുറ ക്കു 
ന്നതായിരിക്കും. 


4 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ ., തൃശ്ശൂർ- 2. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


